Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2018-20 























2020 
RSS 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
തിരുവനന്തപുരം, തി ഡിസംബര്‍ 22 
വാല്യം 9 ചൊവ്വ ecember 2020 wanid 
1196 ധനു 7 50 
Vol. IX Thiruvananthapuram, 7th Dhanu_1196 No. 
Tuesday 1942 പൌഷ്ം 1 
150 100൨6൭ 1942 
PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8665 





മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(50) 


നമ്പര്‍ ജി2-23889/2020. 2020 ഡിസംബര്‍ 1. 


തിരുവനന്തപുരം താലൂക്കില്‍ പ്പേട്ട വില്ലേജില്‍ 
പെരൂമ്പമൂട്ടത്ത്‌, നമ്പര്‍ 10622, വാര്‍ഡ്‌ 86, 
എസ്‌. എന്‍. നഗര്‍, തിരുവനന്തപുരം, പേട്ട്‌ പി. ഒ. എന്ന 
വിലാസത്തില്‍ ശ്രീകുമാര്‍, ഡി. എന്നയാള്‍ 24-6-2020-ാഠ 
തീയതി മരണപ്പെട്ടതായും ബാങ്കിലും നിയമാനുസൃതമായ 
മറ്റാവശ്യങ്ങള്‍ക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ സിന്ധു ശ്രീകുമാര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ പ്പേട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


വീട്‌ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സിന്ധു ശ്രീകുമാര്‍, ഭാര്യ 49 
റ്റി. സി. 86/1062-2, 
പെരുയ്പമുട്ടത്ത്‌, 
എസ്‌. എന്‍. നഗര്‍, 
പേട്ട പി. ഒ. 
2 അകിന്‍ ശ്രീകുമാര്‍ മകന്‍ 19 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(51) 


നമ്പര്‍ ജി-26372//2020. 2020 നവംബര്‍ 19. 


തിരുവനന്തപുരം താലൂക്കില്‍ കടകംപള്ളി 
വില്ലേജില്‍ മഠത്തില്‍ വീട്‌, പുളിയ്ക്കല്‍ ലെയിന്‍, 
ആനയറ പി. ഒ.-ല്‍ ശ്രീവര്‍ദ്ധനന്‍, എ. എന്നയാള്‍ 3-9-2019-90 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ഷൈലജ, സി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കടകംപള്ളി 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷൈലജ, സി. ഭാര്യ 55 
2 അമല്‍, എസ്‌. മകന്‍ 19 


77 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെ ന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപൂരം തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(52 


നമ്പര്‍ ജിദ3-27974/2020. 2020 നവംബര്‍ 17. 


തിരുവനന്തപുരം താലൂക്കില്‍ കീഴ്തോന്നയ്ക്കല്‍ 
വില്ലേജില്‍ ലതികകുമാരി, ജെ., പടിഞ്ഞാറതില്‍ വീട്‌, 
പോത്തന്‍കോട്‌ പി. ഒ. എന്നവര്‍ 29-9-2020-ാം തീയതി 
മരണപ്പെട്ടതായും ബാങ്ക, മറ്റാവശ്യങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ മകന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 


കീഴ്തോന്നയ്ക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


ഗോപീകൃഷ്ണ, ജെ. 


നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗോപീകൃഷ്ണ, ജെ. മകന്‍ 18 
2 ആര്‍ഷ, ജെ. എല്‍. മകള്‍ 17 
മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ 


അനന്തരാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 


സര്‍ട്ടിഫിക്കറ്റ്‌ 


ഗസ റ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം രേഖാമൂലം 
തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (@aj) 
തിരുവനന്തപുരം. തഹശീല്‍ദാര്‍. 


Nedumangad Taluk 


പരസ്യം 


() 


നമ്പര്‍ ബി-8805/2020. 2020 ആഗസ്റ്റ്‌ 27. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെമ്പായം വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ അബ്ദുള്‍ സമദ്‌ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
കാരൂക്കോണം, തീപ്പുകല്‍ മുറിയില്‍ ഷെബി എം. സമദ്‌ 
ബോധിപ്പിച്ച അപേക്ഷ വെമ്പായം, നെല്ലനാട്‌ വില്ലേജാഫീ 
സര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
29-4-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാ 
ശികളായി താഴെ പറയുന്നവര്‍ മാ്രതമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു. 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8666 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുല്‍ഫത്ത്‌ ബീവി ഭാര്യ 47 
2 ഷെമി എം. സമദ്‌ മകള്‍ 34 
3 ഷെബി എം. സമദ്‌ മകന്‍ 30 
4 മുഹമ്മദ്‌ ഫഹദ്‌ ം 14 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(2) 


നമ്പര്‍ ബിട-3767/2020. 2020 ആഗസ്റ്റ്‌ 27. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ നെടുമങ്ങാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ സുനില്‍കുമാര്‍ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ ഭൂമി സംബന്ധമായ ആവശ്യത്തിനും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി 
പഴകുറ്റി പി. ഒ., ഉളിയൂര്‍, അജിത ഭവനില്‍ അജിതകുമാരി 
ബോധിപ്പിച്ച അപേക്ഷ നെടുമങ്ങാട്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 12-6-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അജിതകുമാരി ഭാര്യ 50 
2 ബോബി സുനില്‍ മകന്‍ 23 
3 നിമ്മി സുനില്‍ മകള്‍ 18 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(3) 


നമ്പര്‍ ബിട-83837/2020. 2020 ആഗസ്റ്റ്‌ 27. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ ലതിക കുമാരി എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്ക്‌ സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ഉറിയക്കോട്‌ പി. ഒ., കണ്ണമ്പള്ളി, രാകേഷ്‌ ഭവനില്‍ രാഖി 
ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 22-5-2020-ല്‍ മരണപ്പെ 
ട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാകേഷ്‌, ആര്‍, മകന്‍ 33 
2 രാഖി, എല്‍. മകള്‍ 31 


78 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(4) 


നമ്പര്‍ ബി-4464//2020. 2020 സെപ്റ്റംബര്‍ 16. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ ആനാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ ജിജു, സി. കെ. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി പനവൂര്‍, ഇരൃനാട്‌, 
കുണ്ടറക്കുഴി, ഉത്രട്ടാതിയില്‍ ദിവ്യ ബോധിപ്പിച്ച അപേക്ഷ 
ആനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും സര്‍ട്ടിഫിക്കറ്റും 


പരിശോധിച്ചതില്‍ ടിയാന്‍ 198-2-2020-ല്‍ മരണപ്പെട്ടതായും 


മരണ 


പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ദിവ്യ, ആര്‍. ഭാര്യ 40 
2 അനുജ സെന്‍ മകള്‍ 18 
3 ലളിത മാതാവ്‌ 68 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(5) 


Maude enile-7743/2020. 2020 ആഗസ്റ്റ്‌ 27. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ ആനാട്‌ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ അപ്പുക്കുട്ടന്‍നായര്‍, ബി. എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ പെന്‍ഷന്‍ സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
പനവൂര്‍ പി. ഒ., വെള്ളരിക്കോണം, രത്ന ഭവനില്‍, രത്നമ്മ 
ബോധിപ്പിച്ച അപേക്ഷ ആനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 13-4-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രത്നമ്മ രണ്ടാം ഭാര്യ 62 


2 ആശ എ. ജെ. നായര്‍ ആദ്യ ഭാര്യയിലെ മകള്‍ 44 


3 ലക്ഷ്മി എ. ജെ. നായര്‍ 41 


4 ദേവി, എ. ജെ. ss 38 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8667 





അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


6) 


Mae enile-8602/2020. 2020 ആഗസ്റ്റ്‌ 27. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ മണികണ്ഠന്‍, ജെ. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി വെമ്പായം പി. ഒ. 
പോംകുന്ന്‌, ശിവദത്തില്‍, സീന, ആര്‍. കെ. ബോധിപ്പിച്ച 
അപേക്ഷ മാണിക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 25-4-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സീന, ആര്‍. കെ. ഭാര്യ 33 
2 ആരവ്‌ കൃഷ്ണ മകന്‍ z 
3 സരസ്വതി മാതാവ്‌ 68 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(7) 


നമ്പര്‍ ബിട-11362/2020. 2020 നവംബര്‍ 6. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പനവൂര്‍ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ സുര്രേന്ദന്‍പിള്ള, സുജാത, ആര്‍. 
എന്നിവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യ 
ങ്ങള്‍ക്കു വേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി പനവൂര്‍ 
വില്ലേജില്‍ വെള്ളാഞ്ചിറ, അരുണ്‍ നിവാസില്‍ അരുണ്‍ 
ബോധിപ്പിച്ച അപേക്ഷ പനവൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാളുകള്‍ യഥാക്രമം 
7-9-2020, 1-8-2007 എന്നീ തീയതികളില്‍ മരണപ്പെട്ടതായും 
പരേതരുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അരുണ്‍, എസ്‌. എസ്‌. മകന്‍ 29 
2 അനന്ദു, എസ്‌. എസ്‌. 24 
3 അരുണിമ, എസ്‌. എസ്‌. മകള്‍ 22 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


Gaz. No. 50/2020/DTP (CLR). 


79 


(8) 


Maude enilé-10998 /2020. 2020 ഒക്ടോബര്‍ 23. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശിവദാസന്‍, ബി. 
അനന്തരാവകാശികള്‍ക്ക്‌ 


എന്നയാളുടെ വസ്‌ തൂ 


സംബന്ധവും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി കുതിരകുളം പി. ഒ., വാഴവിളപൊയ്ക, 
ഐശ്വരൃ യില്‍, വിജയമ്മ, എസ്‌. ബോധിപ്പിച്ച അപേക്ഷ 
മാണിക്കല്‍, മുട്ടത്തറ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 23-8-2018-ല്‍ മരണ 
പ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിജയമ്മ, എസ്‌. ഭാര്യ 20 
2 സുനില്‍ ശിവദാസ്‌ മകന്‍ 48 
3 സൂനിത മകള്‍ 46 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(9) 


നമ്പര്‍ ബിട-10143/2020. 2020 ഒക്ടോബര്‍ 10. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പാലോട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം. മുഹമ്മദ്‌ ഹുസൈന്‍ 
എന്നയാളുടെ അനന്തരാവകാശിക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കു 
വേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി പുതുകുളങ്ങര പി. ഒ., 
പുതുകുളങ്ങര, പയറ്റുവിളാകത്ത്‌ വീട്ടില്‍ മന്‍സ, എം. എം. 
ബോധിപ്പിച്ച അപേക്ഷ പാലോട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫി 
ക്കററും പരിശോധിച്ചതില്‍ ടിയാന്‍ 18-6-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശിയായി താഴെ പറയുന്നവര്‍ 


മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
മന്‍സ, എം. എം. മകള്‍ 42 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 


ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8668 





(10) 


നമ്പര്‍ ബിട-11236/2020. 2020 നവംബര്‍ 5. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ 
താമസിച്ചു വരവെ അതന്തരിച്ചുപോയ കൃഷ്‌ണന്‍കുട്ടി 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ചെക്കകോണം പി. ഒ., 
തിരുവാതിരയില്‍ റീന, എന്‍. ബോധിപ്പിച്ച അപേക്ഷ കരകുളം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കററും പരിശോധിച്ചതില്‍ 
ടിയാന്‍ 11-4-2020-ല്‍ മരണപ്പെട്ടതായും 
താഴെ 


മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


പരേതന്റെ 


അനന്തരാവകാശികളായി പറയുന്നവര്‍ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 റീന, എന്‍. ഭാര്യ 48 

2 ആതിര, കെ. ആര്‍. മകള്‍ 20 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(1) 


Mae enile-12204/2020. 2020 നവംബര്‍ 17. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വട്ടപ്പാറ വില്ലേജില്‍ താമസിച്ചു 
വരവെ അന്തരിച്ചുപോയ എം. എസ്‌. നാസര്‍ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കായി 
അവകാശ സര്‍ട്ടിഫിക്കുറ്റിനായി ഏഥേന്‍ ഗാര്‍ഡന്‍സ്‌, പടിപ്പുര 
ഹൌസില്‍, ഷൈല നാസര്‍ ബോധിപ്പിച്ച അപേക്ഷ വട്ടപ്പാറ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കററും പരിശോധിച്ചതില്‍ 
ടിയാന്‍ 19-10-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്നവര്‍ മാ്രമേയുള്ളൂവെന്നും 


അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷൈല നാസര്‍ ഭാര്യ 50 
2 സുല്‍ത്താന സത്യസായി ഷൈല നാസര്‍ മകള്‍ 27 
3 സുല്‍ത്താന ഷിര്‍ദ്ദിസായി ഷൈല നാസര്‍ [ി 28 
4 മൌലാന ഉസ്താത്‌ മുഹമ്മദ്‌ സാലി നാസര്‍ മകന്‍ 16 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


80 


(12) 


Maud enile-9184/2020. 2020 ഒക്ടോബര്‍ 5. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ 


താമസിച്ചു വരവെ അന്തരിച്ചുപോയ മോഹനകുമാര്‍ 


തെന്നൂര്‍ വില്ലേജില്‍ 


എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ സര്‍വ്വീസ്‌ ആനുകൂല്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ചെറ്റച്ചല്‍ പി. ഒ. തടത്തരികത്ത്‌ വീട്ടില്‍ 
ജലജകുമാരി ബോധിപ്പിച്ച അപേക്ഷ തെന്നൂര്‍, കരകുളം 
വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
18-12-2019-ല്‍ മരണപ്പെട്ടതായും 
അനന്തരാവകാശികളായി താഴെ 


മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


പരേതന്റെ 
പറയുന്നയാള്‍ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജലജകുമാരി ഭാര്യ 58 
2 അശ്വതി പി. രംഗനാഥ്‌ മകള്‍ 30 
3 മാളവിക + 23 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(8) 


Maude enils-11668/2020. 2020 നവംബര്‍ 26. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ വിന്‍സെന്റ്‌, ഡി. 
എന്നയാളുടെ സര്‍വ്വീസ്‌ 
ആനുകൂല്യങ്ങള്‍ മറ്റെല്ലാവിധ 


ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി കാച്ചാണി 


അനന്തരാവകാശികള്‍ക്ക്‌ 
സംബന്ധിച്ചും 


കിഴാവുകോണത്തു വീട്ടില്‍ ബീന, എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷ കരകുളം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടി ഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 14-3-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നയാള്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബീന, എസ്‌. ഭാര്യ 46 

2 വിസ്മയ, ബി. മകള്‍ 19 

3 വിപിന്‍, വി. മകന്‍ 16 


(മൈനര്‍ സന്താനം മാതാവിന്റെ സംരക്ഷണയിലാണ്‌.) 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8669 





(14) 


Mae enile-12239/2020. 2020 നവംബര്‍ 17. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വാമനപുരം വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ ശാന്ത എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി മിതൃമ്മല പി. ഒ, 
കിഴക്കുംകര കുന്നില്‍ പുത്തന്‍ വീട്ടില്‍ സിന്ധു, എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷ വാമനപുരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 23-1-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സിന്ധൂ മകള്‍ 47 
2 മണിക്കൂട്ടന്‍ മകന്‍ 44 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(15) 


നമ്പര്‍ ബി-12012/2020. 2020 നവംബര്‍ 16. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ 
കൊപ്പം, മണ്ണൂര്‍ ഹൌസില്‍ താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ 
ച്രന്ദന്‍, പി. എന്‍. എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ 
വസ്തു സംബന്ധവും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി മാവേലിക്കര താലൂക്കില്‍ 
തൃപ്പെരുതുറ പി. ഒ., പുന്നൂര്‍ വീട്ടില്‍, രാജലക്ഷ്മി അമ്മ 
ബോധിപ്പിച്ച അപേക്ഷ മാണിക്കല്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 10-9-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാജലക്ഷ്മി അമ്മ, എം. ഭാര്യ 58 
2 സുശീല അമ്മ, ഡി. മാതാവ്‌ 83 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


81 


(16) 


നമ്പര്‍ ബി-8934//2020. 2020 സെപ്റ്റംബര്‍ 17. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അത്തരിച്ചുപോയ നാഗപ്പന്‍ നായര്‍ 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാജ്‌: സംബന്ധവും 
മറ്റെല്ലാവിധ ആവശ്യുങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി കിടങ്ങുമ്മല്‍, നിര്‍മ്മല മന്ദിരത്തില്‍ 
നിര്‍മ്മല ബോധിപ്പിച്ച അപേക്ഷ വെള്ള നാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
10-6-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശി 
കളായി താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും അറിവായിരി 
ക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നിര്‍മ്മല ഭാര്യ 61 
2 അനില്‍കുമാര്‍ മകന്‍ 
3 ഹരികുമാര്‍ ss 
4 സന്തോഷ്‌ 36 


2» 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(17) 


നമ്പര്‍ ബി-11676/2020. 2020 നവംബര്‍ 10. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കോലിയക്കോട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ അന്‍സല്‍, എ. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ എം. എ. സി. റ്റി.-യില്‍ 
ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി കോലിയക്കോട്‌ പി. B., 
വേളാവൂര്‍, കുന്നത്തുവീട്ടില്‍ അബ്ദുള്‍ റഹ്മാന്‍, എം. 
ബോധിപ്പിച്ച അപേക്ഷ കോലിയക്കോട്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 18-9-201-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അബ്ദൂള്‍ റഹ്മാന്‍, എം. പിതാവ്‌ 64 
2 സീനത്ത്‌ ബീവി മാതാവ്‌ 50 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


താലൂക്കാഫീസ്‌, 
നെടുമങ്ങാട്‌. 


(പ്പ്‌) 


തഹശീൽദാർ. 


